Kerala Gazette No. 21 dated 23rd May 2017 . 
PART I 


O 


सत्यमेव जयते 


( 


GOVERN 


കര 


ര 


കാം 

KERALA 


കേരള സർക്കാർ 


റവന്യൂ ( ഇ ) വകുപ്പ് 


വിജ്ഞാപനം 


ജി . ഒ . ( പി .) നമ്പർ 27 / 2017 / R . D . 


തിരുവനന്തപുരം, 2017 ഏപ്രിൽ 27. 


- റവന്യൂ - സർവ്വയും ഭൂരേഖയും വകുപ്പ്- നികുതിയേതര വരുമാനങ്ങൾ- റവന്യൂ , 
സർവെവ്വയും ഭൂരേഖയും എന്നീ വകുപ്പുകളിൽ നിന്നും നൽകുന്ന വിവിധ യിനം 
രേഖകളുടെ വില 4-8-2016- ലെ സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 437 / 2016 / റവ പ്രകാരം 
പരിഷ്കരിച്ച് ഉത്തരവായിരുന്നു . 1961- ലെ കേരള സർവ്വേയും അതിരടയാളവും നിയമം 
22 -ാം വകുപ്പ് 2 -ാം ഉപ വകുപ്പ് (1) ഖണ്ഡം ( പകാരം ഈ ആക്ടിന് കീഴിൽ 
പുറ പ്പെ ടു വിച്ച രേഖകൾക്ക് ഫീസ് ചട്ട ങ്ങ ൾ നിശ്ചയിക്കു ന്ന തിന് ( പാഥ മിക 
വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതുണ്ട്. ആയതിനാൽ താഴെപ്പറയുന്ന റവന്യൂ , 
സർവ്വേയും ഭൂരേഖയും എന്നീ വകുപ്പുകളിൽ നിന്ന് നൽകുന്ന വിവിധ യിനം 
രേഖകളുടെ പകർപ്പുകൾക്ക് ഈടാക്കേണ്ട പുതുക്കിയ വില താഴെ രേഖപ്പെടു 
ത്തിയിരിക്കും പ്രകാരം നിശ്ചയിച്ചിട്ടുണ്ട്. തുക നിശ്ചയിച്ചത് സംബന്ധിച്ച് ആക്ഷേപം/ 
അഭി പാ യ മു ള്ള പക്ഷം 15 - 5 - 2017 - ന് മുമ്പ് അഡീ ഷ ണൽ ചീഫ് സെക്രട്ടറി, 
റവന്യൂ വകുപ്പ്, ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 
അറിയിക്കേണ്ടതാണ്. 


12 . 5 % 


നമ്പർ 


ഇനം 


പരിഷ്കരിച്ച 
ഫീസ് 


ആകെ 


675 


600 


675 


675 


600 


675 


450 


516 


searching fees 10 


450 


506 


താലൂക്ക്മാപ്പ് 

600 
( ഷീറ്റ് ഒന്നിന് 
ജില്ലാ മാപ്പ് 
( ഷീറ്റ്ഒന്നിന് 
ലിത്തോമാപ്പ് 

600 
(മുൻസർ ) 
( ഷീറ്റ് ഒന്നിന് 
ബ്ലോക്ക്മാപ്പ് 
( റീസർവെ ) 
( ഷീറ്റ് ഒന്നിന് 
അളവുപ്ലാൻ 
(മുൻസർ ) 
( ഷീറ്റ് ഒന്നിന് 
ഫീൽഡ് മെഷർമെന്റ് 
്കെച്ച് 
(റീസർവ്വ) 
( ഒരു സർവെ നമ്പരിന്) 
ലാന്റ് രജിസ്റ്റർ 
( റീസർ ) 
( ഒരു സബ് ഡിവിഷന്) 

സെറ്റിൽമെന്റ് രജിസ്റ്റർ 
( ഒരു സർവെ നമ്പർ 
സബ് ഡിവിഷന്) 
കോറിലേഷൻ സ്റ്റേറ്റ്മെന്റ് 
( ഒരു സബ് ഡിവിഷന്) 
ഏര്യലിസ്റ്റ് 
( ഒരു സബ് ഡിവിഷന്) 
ബേസിക് ടാക്സസ്രജിസ്റ്റർ 225 
( ഒരു സബ് ഡിവിഷന്) 


225 


253 


225 


253 


150 


169 


75 


84 


253 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 

കെ . എസ്. ഷീല , 
സ്പെഷ്യൽ സെക്രട്ടറി. 


12 


